52 


( 4 ) 


Kunnamkulam Taluk 


നമ്പർ A4-440 / 2021 . 

2021 മാർച്ച് 26 . 
കൊ ടു ങ്ങ ളൂർ താലൂ ക്ക് അഴീ ക്കോട് 

വില്ലേജ് 
കൊ ള്ളിക്ക ത്തറ മൊയ്തു മകൻ കാതി ര് , കെ . എം . 
30 - 6 - 2 004 - ൽ 

മര ണ മ ട ഞ്ഞു . പരേ തന്റെ മകൾ റസിയ 
അവകാശ സർട്ടിഫിക്കറ്റിന് വേണ്ടി സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നയാൾ മാത്രമാണ് 
അവകാശികൾ എന്ന് കാണുന്നു . അപ്രകാരം അവകാശിയെ 
ചേർ ത്ത് സർട്ടിഫിക്കറ്റ് നൽകുന്ന തിന് ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസ 
ത്തിനകം രേഖാമൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . 
നിശ്ചിത സമയം കഴിഞ്ഞും തപാൽ മാർഗ്ഗമായും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 

( പരേതന്റെ ഭാര്യയും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . ) 


പരസ്യം 

( 1 ) 
നമ്പർ A4-3046 / 2021 . 

2021 ഏപ്രിൽ 5 . 
തൃശ്ശൂർ ജില്ല യിൽ കുന്നം കുളം താലൂ ക്ക് മങ്ങാട് 
വില്ലേജിൽ പോ ഴം ക ണ്ടത്ത് വീട്ടിൽ കുഞ്ഞയ്യപ്പൻ മകൻ 
ഭാസ്കരൻ , പി . കെ . എന്നയാൾ 12-12-2017 - ൽ മരണപ്പെട്ടിട്ടു 
ള്ളതാകുന്നു . ടിയാന്റെ അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
മു ണ്ട ന്ന് കാണിച്ച് പരേ തന്റെ മകൻ ബാബു , പി . ബി . 
എന്നയാൾ ഈ ഓഫീസിൽ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ള 
താകുന്നു . അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ 
മുഖേന അന്വേഷണം നടത്തിയതിൽ പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലാത്തതും അവകാശികളായി താഴെ പറയുന്ന 6 
പേരാണ് ഉള്ളതെന്നും അറിവായിരിക്കുന്നു . അപ്രകാരം ഒരു 

സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധ പ്പെടുത്തി 30 ദിവ സ ത്തി നകം രേഖാ മൂ ല മായി 
തെളിവുകൾ സഹിതം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരാ 
കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


അവകാശ 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


റസിയ 


മകൾ 


50 


താലൂക്കാഫീസ് , 
കൊടുങ്ങല്ലൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


ബന്ധം 


1 


74 


Chalakkudy Taluk 


ഭാര്യ 
മകൾ 


2 


54 


പരസ്യം 


3 


52 


3 


ജാനകി , പി . വി . 
മണി , പി . ബി . 

ഭ , പി . ബി . 
ബാബു , പി . ബി . 
ബീന , പി . ബി . 
ബിജു , പി . ബി . 


നമ്പർ സി2-6235 2020 . 


2021 ഏപ്രിൽ 8 . 


4 


മകൻ 


50 


5 


മകൾ 


44 


6 


മകൻ 


41 


( 2 ) 


ചാല ക്കു ടി താലൂ ക്ക് 

കോട ശ്ശേ രി വില്ലേജിൽ 
പുളിങ്കര ദേശത്ത് പാലപറമ്പിൽ വീട്ടിൽ കൃഷ്ണൻ മകൻ 
മോഹനൻ , പി . കെ . എന്നയാൾ 1-4-2020 -ാം തീയതി മരണ 
പ്പെട്ടുവെന്നും അവരുടെ അവകാശികൾക്ക് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് കിട്ടേ ണ്ട തിലേക്ക് ടിയാ ളുടെ ഭാര്യ ലീല 
സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് 
പര തന്റെ നിയ മാ നു സത് 

അ വ കാ ശി കൾ 

എന്നു 
കാണു ന്നതിനാൽ 

മാതം അ വ കാ ശി കളായി 
കാണിച്ചുകൊണ്ട് പരേതന്റെ ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതുകൊണ്ട് ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 
മുപ്പത് ദിവ സ ത്തി നകം ഈ ഓ ഫീ സിൽ ഹാജരായി 
രേഖാ മൂലം ബോധിപ്പിക്കേ ണ്ടതാണ് . 

തപാൽ മാർഗ്ഗമാ 
നിശ്ചിത കാലാവധിക്കുശേഷമോ സമർപ്പിക്കുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല . 


ആ വര 


നമ്പർ A4-3016 / 2021 . 

2021 ഏപ്രിൽ 5 . 
തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം താലൂക്ക് ചൊവ്വന്നൂർ 
വില്ലേജിൽ ചെറു വ ത്തൂർ വീട്ടിൽ ഇട്ടൂപ്പ് 

മകൻ 
സോളമൻ , സി . ഐ . എന്നയാൾ 19-8-2020 - ൽ മരണപ്പെട്ടിട്ടു 
ള്ളതാകുന്നു . ടിയാന്റെ അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
മുണ്ടെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ സി . എം . മേരി എന്നവർ 
ഈ ഓഫീസിൽ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . 
അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ മുഖേന 
അന്വേഷണം നടത്തിയതിൽ പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചി 
രിപ്പില്ലാത്തതും അവകാശികളായി താഴെ പറയുന്ന 3 പേരാണ് 
ഉള്ളതെന്നും അറിവായിരിക്കുന്നു . അപ്രകാരം ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപം ഉള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലമായ തെളിവുകൾ 
സഹിതം ഈ ഓഫീസിൽ നേരിട്ട് ഹാജ രാകേണ്ടതാണ് . 
കാലാ വധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗ മായോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ലീല 


ഭാര്യ 


51 


2 


സനൽ 


മകൻ 


27 


ബന്ധം 


3 


സ്വാതി 


മകൾ 


24 


1 


സി . എം . മേരി 


70 


4 


ശ്രുതി 


24 


ഭാര്യ 
മകൾ 


3 3 


2 


യമീമ 


47 


5 


തങ്കമണി 


മാതാവ് 


72 


3 


കെന്റൽ സി . സോളമൻ 


മകൻ 


45 


താലൂക്കാഫീസ് , 
ചാലക്കുടി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


താലൂക്കാഫീസ് , 
കുന്നംകുളം . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


260 


Salim A 


Digitally signed by Salim A 
Date : 2021.08.13 10:57:18 
+ 05'30 ' 


